Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No . KL/ TV( N )/ 634/ 2015-17 


GOVERN 


കകള 


രള സർക്കാ 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


2016 നവംബർ 15 
15th November 2016 

1192 തുലാം 30 
30th Thulam 1192 
1938 കാർത്തികം 24 
24th Karthika 1938 


4 


S 


Vol. V 


No. 


Thiruvananthapuram, 

Tuesday 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 
നമ്പർ സി - 2327 / 2016 . 

2016 ഒക്ടോബർ 14. 
-- ജില്ലാ ആശുപത്രി, വടക്കാഞ്ചേരിയുടെ കോമ്പൗണ്ടിൽ 
ഒരു വർഷക്കാലത്തേക്ക് മിൽമ ബൂത്ത് സ്ഥാപിച്ച് മിൽമ 
ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം ചെയ്യുന്നതിന് മിൽമയുടെ 
അംഗീകൃത ഏജന്റുമാരിൽ നിന്നും സീലുവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 7 - 11- 2016 മുതൽ 
11 - 11 - 2016 വൈകിട്ട് 3 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസ 
ങ്ങളിലും ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ ഒറിജിനലിന് 400 + 12.5 % ടാക്സ് + 1 % സെസും, 
ഡ്യൂപ്ലിക്കേറ്റിന് 200 + 12 .5 % ടാക്സ് + 1 % സെസും “ മെഡിക്കൽ 
ആന്റ് പബ്ലിക് ഹെൽത്ത് 80 - 800 Other receipts 88 എന്ന 
ഹെഡിൽ അടച്ച രസീത് ഹാജരാക്കേണ്ടതാണ്. 

ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാന തീയതി 
18 - 11 - 2016 , ഒരു മണിവരെയാണ്. ലഭിച്ച ദർഘാ സു കൾ 
അന്നേദിവസം 2 മണിക്ക് ഹാജരുള്ള ബന്ധപ്പെട്ട വരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ഓരോ 
ദർഘാസിനോടൊപ്പവും സൂപ്രണ്ടിന്റെ പേരിൽ വടക്കാഞ്ചേരിയിൽ 
മാറാ വു ന്ന രണ്ടാ യിരം രൂപയുടെ ബാങ്ക് ഡാഫ്റ്റ് 
നിരതദ്രവ്യമായി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. സ്ഥാപനമേധാവി 
നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർദ്ദേശിക്കുന്ന അളവിൽ സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും ബൂത്ത് നിർമ്മിക്കേണ്ടതും 
മിൽമ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്താൻ പാടുള്ളതു 
മാ ണ്. ഏതെങ്കിലും കാര ണ വശാൽ ടെണ്ടർ കാലാ വധി 


കഴിയുന്നതിന് മുൻപ് മിൽമ ബൂത്ത്നീക്കം ചെയ്യുന്നതിനോ 
മാറ്റി സ്ഥാപിക്കു ന്ന തിനോ ആവശ്യ പ്പെട്ടാൽ അപ്രകാരം 
ചെയ്യേണ്ട താ ണ് . ഉപ യോ ഗിക്കുന്ന വെള്ളം, വൈദ്യുതി 
എന്നിവയുടെ ചാർജ് സ്വന്തം ചെലവിൽ നിർവ്വഹിക്കേണ്ടതാണ്. 
മിൽമ ബൂത്ത് നിർമ്മിക്കു വാൻ അനു വാദം ലഭി ക്കു വാൻ 
നിർദ്ദിഷ്ട സമ്മതപത്രം - 100 - ന്റെ മുദ്രക്കടലാസിൽ എഴുതി 
തരേണ്ട താ ണ്. മിൽമയുടെ അംഗീകൃത ഏജന്റാ ണെന്ന് 
കാണിക്കുന്ന സക്ഷ്യപത്രത്തിന്റെ പകർപ്പ് ഹാജരാക്കണം. 
മിൽമ ബൂത്തിന്റെ പ്രവർത്തനം ഏത് സമയത്തും അവസാനി 
പ്പിക്കു ന്ന തി നുള്ള അധികാരം ആശു പ്രതി സൂപ ണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. ബൂത്ത്ഉടമയ്ക്ക് മിൽമാ ബൂത്ത് 
മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിന് അവകാശമില്ല . 
സൂപ്രണ്ടുമായുള്ള ഉടമ്പടി അനുസരിച്ചുവേണം ബൂത്തുടമ 
സ്ഥാപനം നടത്തേണ്ട ത് . ബൂത്ത് നട ത്താൻ ദർഘാസ് 
സമർപ്പിക്കുന്നവർ ഈ ദർഘാസ് പരസ്യത്തിന്റെ പ്രസിദ്ധീകരണ 
ത്തിനുശേഷം സമ്പാദിച്ച 1,00,000 - ന്റെ ( ഒരു ലക്ഷം രൂപ മാത്രം) 
സോൾവൻസി സർട്ടിഫിക്കറ്റിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് ദർഘാ സി നോ ടു കൂടി സമർപ്പി ക്കേ ണ്ട താ ണ് . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ജില്ലാ ആശുപതി, വടക്കാഞ്ചേരി, 
കുമരനെല്ലൂർ പി. ഒ .- 680 590, 
Phone : 04884 235214. 


- ( ഒപ്പ്) 
സൂപ്രണ്ട്. 


